e 
www.malankagaffbrary.com > 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


PATRON 
HIS BEATITUDE CARDINAL 
MORAN MOR BASELIOS CLEEMIS 


MAJOR ARCHBISHOP CATHOLICOS 


EDITOR 
FR. JOHNSON PUTHUPARAMPIL 


EDITORIAL MEMBERS 
FR. GEEVARGHESE EZHIYATH 


FR. ARUN ERATH 

FR. JACOB KALLUVILAYIL 

FR. BENEDICT KOODATHUMANNIL 
FR. THOMAS KUTTIYIL 

FR. GEORGE THANNIMOOTTIL 

FR. AJO KALAPURAYIL 

FR. ANU JOSE KUNNIL 

FR. CLIM PARUKOOR 


SR ANJANA D.M. 


MR. VARGHESE GEORGE KOCHUVILA 


MR. PRADEEP GEORGE 


DESIGN & LAYOUT 
VIJIN WILSON 


JUSTIN P STEPHEN 
(MISTICA CREATIONS : 9746186059) 


CONTACT 
8281221234 


(CATECHISM DIRECTOR, TVM MAJOR ARCHDIOCESE ) 


GMAIL : Catechismtrivandrum@gmail.com 


എഡിറ്റോറിയല്‍ 


മാര്‍ ഇവാനിയോസ്‌ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക്‌ 
ഉയര്‍ത്തുന്നതിനായുള്ള പ്രാര്‍ത്ഥന 


ലേഖനം - “സ്നേഹം” എന്റെ ക്രിസ്തുമസ്‌ സമ്മാനം 


വിശുദ്ധരോടൊപ്പം - കുരിശിന്റെ വി. യോഹന്നാന്‍ 


ലേഖനം - മനുഷ്യരാശിയുടെ നക്ഷത്രം ഉദിച്ച ക്രിസ്തുമസ്‌ 


കവിത - തിരുപ്പിറവി 


ബൈബിളില്‍ സ്വന്തം പേരില്‍ പുസ്തകങ്ങളുള്ള പ്രവാചകന്മാരുടെ 
പേരുകളും അവയുടെ അര്‍ത്ഥങ്ങളും 


നുറുങ്ങുചിന്തകള്‍ - ഓര്‍മ്മകളുടെ മഞ്ഞുകാലം 
അനുസ്മരണം - യേശുവിന്റെ ജനനം - ക്രിസ്തുമസ്‌ 
പദപ്രശ്നം 

വിശ്വാസസത്യങ്ങള്‍ 

Life History - Blessed Carlo Acutis 

ചിത്രകഥ - എന്റെ സ്വന്തം മാര്‍ ഈവാനിയോസ്‌ 
പൊതുവിജ്ഞാനം 


വാര്‍ത്തകള്‍ 


E CIRCULATION ONLY 


18 


21 


23 


25 


26 


ദാവീദിന്റെ പട്ടണത്തില്‍ നിങ്ങള്‍ക്കായി ഒരു രക്ഷകന്‍ കര്‍ത്താവായ ക്രിസ്തു ഇന്നു ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങള്‍ക്ക്‌ അടയാളം. 
പിള്ളക്കച്ച കൊണ്ട്‌ പൊതിഞ്ഞ്‌ പുല്‍ത്തൊട്ടിയില്‍ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങള്‍ കാണും.” (ലൂക്ക 2:11-12) 


പുല്ലിനും പൂവിനും, പക്ഷികള്‍ക്കും മരങ്ങള്‍ക്കും, ആടിനും ഇടയനും, പശുവിനും തൊഴുത്തിനും 
എന്നു വേണ്ട സകലത്തിനും വിലയുണ്ട്‌ എന്ന്‌ ഒരിക്കല്‍ കൂടി വിളിച്ചോതിക്കൊണ്ട്‌ ക്രിസ്തുമസ്‌ ആഗതമായി. 
മലങ്കരബാലന്റെ എല്ലാ വായനക്കാര്‍ക്കും നമ്മുടെ രക്ഷകനും കര്‍ത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ 


പിറവിത്തിരുനാളിന്റെ പ്രാര്‍ത്ഥനാപൂര്‍വ്വമായ ആശംസകള്‍ !!. 


വിലകൂടിയ വസ്തുക്കള്‍ ജീവിതത്തിന്റെ മൂല്യം വര്‍ദ്ധിപ്പിക്കുന്നു എന്ന മിഥ്യാധാരണയില്‍ 
ലോകം മുന്നോട്ട കുതിക്കുമ്പോള്‍ ലോകത്തില്‍ വില കുറഞ്ഞവയ്ക്കും ജീവിതത്തില്‍ വിലയുണ്ട്‌ എന്ന്‌ കാട്ടിത്തരു 
ന്ന ഒരു ക്രിസ്തുമസ്‌ കൂടി ആഗതമാകുന്നു. ഉപഭോഗ സംസ്ക്കാരത്തിനടിമപ്പെട്ടിരിക്കുന്ന ലോകത്തില്‍ ഉപയോഗശു 
ന്യരെ, കഴിവില്ലാത്തവരെ, നിറമില്ലാത്തവരെ മാറ്റി നിര്‍ത്തുമ്പോള്‍ ഈ ക്രിസ്തുമസ്‌ എല്ലാവര്‍ക്കും വിലയുണ്ട്‌ എന്ന്‌ 
പഠിപ്പിക്കുകയാണ്‌. ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം വിലപ്പെട്ടതാണ്‌. കാരണം, ദൈവമാണ്‌ എല്ലാത്തിന്റേയും 
സൃഷ്ടാവ്‌. മനുഷ്യന്റെ മനോഭാവങ്ങളിലെ വൈകല്യമാണ്‌ വില കുറയ്ക്കുന്നത്‌. 
പാപത്തിന്റെ അടിമത്തത്തില്‍ നിന്ന്‌ മനുഷ്യനെ വീണ്ടെടുക്കാന്‍ തന്റെ ഏകജാതനെ ദൈവം 
ഭൂമിയിലേയ്ക്ക്‌ അയച്ചു. മനുഷ്യരെ ദൈവപുത്രരാക്കാന്‍ ഏകജാതനില്‍ വിശ്വസിക്കുന്നവര്‍ക്കാണ്‌ ദൈവം രക്ഷയുടെ 
അനുഭവം നല്‍കുന്നത്‌. ക്രിസ്തുമസ്‌ നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം എളിമയുടെ, വിനയത്തിന്റെ പാഠമാണ്‌. ചെറു 
താകുക. നമ്മള്‍ ധരിക്കുന്ന വിലകൂടിയ വസ്ത്രമോ, ഉപയോഗിക്കുന്ന വിലകൂടിയ വസ്തുക്കളോ അല്ല നമ്മുടെ വില 
യുടെ മാറ്റു നിര്‍ണ്ണയിക്കുന്നത്‌, നമ്മള്‍ ജീവിതത്തില്‍ ഉയര്‍ത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ്‌. വേദനിക്കുന്ന സഹപാഠിയെ 
ചേര്‍ത്തുനിര്‍ത്തുമ്പോഴും നമുക്കുള്ളത്‌ പങ്കുവയ്ക്കുമ്പോഴും രോഗിയെ സന്ദര്‍ശിക്കുമ്പോഴും ക്രിസ്തുവിന്റെ എളിമ 
യുടെ പാഠം നാം പരിശീലിക്കുകയാണ്‌. 
കോവിഡ്‌ പകര്‍ച്ചവ്യാധിയില്‍ ജീവിതത്തിലെ സമ്പാദ്യങ്ങള്‍ നഷ്ടപ്പെട്ടവര്‍, ആരോഗ്യം നഷ്ടപ്പെട്ടവര്‍, 
മാതാപിതാക്കള്‍ സഹോദരങ്ങള്‍ നഷ്ടപ്പെട്ടവര്‍ കൂടിവരുന്ന ഈ സാഹചര്യത്തില്‍ പങ്കുവയ്ക്കലിന്റെ എളിമയുടെ 


ജീവിതശൈലി നാം സ്വീകരിക്കണം. എല്ലാറ്റിനും വിലയുണ്ട്‌ എന്ന ചിന്തയില്‍ എല്ലാവരേയും ചേര്‍ത്തുനിര്‍ത്താം. 


ിസ്തുമസ്‌ 909010869208, 


ഫാ. ജോണ്‍സണ്‍ enojzjonie 
ഡയറകൂര്‍ Y 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭ്രദാസനം 


ഉലങ്കര ബല 3 CU INS 


www.malankarali പ്രാര്‍ത്ഥന 


ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ പിതാവിനെ 
വിശുദ്ധ പദവിയിലേക്ക്‌ ഉയര്‍ത്തുന്നതിനായുള്ള പ്രാര്‍ത്ഥന 


പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, 


അങ്ങേയ്ക്ക്‌ ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങള്‍ അര്‍പ്പിക്കുന്നു. 


പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാല്‍ കാലത്തിന്റെ 
തികവില്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ അങ്ങ്‌ രൂപം നല്‍കി. അതിനെ 
വളര്‍ത്തി നയിക്കുന്നതിനായി വന്ദ്യതാതനായ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ 
അവിടുന്ന്‌ നിയോഗിച്ചു. ആ പുണ്യതാതന്റെ വിശുദ്ധിയുടെ പരിമളവും, സ്നേഹത്തിന്റെ 
ഈഷ്മളതയും എല്ലാ ജനപദങ്ങള്‍ക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക്‌ 
പൊതുവായും, മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ പ്രത്യേകമായും ഒരു 
വിശുദ്ധന്റെ മാദ്ധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ വിശുദ്ധ പദവിയിലേയ്ക്കുയര്‍ത്തി അനുഗ്രഹിക്കണമേ എന്ന്‌ ഞങ്ങള്‍ 
താഴ്മയോടെ പ്രാര്‍ത്ഥിക്കുന്നു. 


ആമ്മീന്‍. 


1 സ്വ. 1 കൃപ. 1 ത്രി. 


ലലത്മഥ ബല 


Ww malankaral 


(൧16010 


സ്നേഹം” 
എറെ ക്രിസ്തുമസ്‌ സൂം 


“തന്റെ ഏകജാതനെ നല്‍കുവാന്‍ തക്കവിധം 
ദൈവം ലോകത്തെ GROBA DO സ്നേഹിച്ചു” (യോ 
ഹ.3:16) ഈ വചനം സത്യമായിരുന്നു. ക്രിസ്തുമസ്‌ 
ദിനത്തിലാണ്‌ ഇതിന്റെ പരമാര്‍ത്ഥം നാം തിരിച്ചറിഞ്ഞ 
ത്‌. പ്രശസ്ത അമേരിക്കന്‍ എഴുത്തുകാരനായ ഓ ഹെ 
HAMAS മനോഹരമായ ചെറുകഥയാണ്‌ 'ദി ഗിഫ്റ്റ്‌ 
ഓഫ്‌ ദി മജൈ” പനരസ്ത്യദേശത്തു നിന്നും ബേത്ല 
ഹേമില്‍ പിറന്ന ദൈവപു(ധ്തന്‌ സമ്മാനങ്ങളുമായി വന്ന 
ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ പശ്ചാത്തലത്തില്‍ 1905 
ല്‍ എഴുതിയ ചെറുകഥയാണിത്‌. യുവദമ്പതികളായ 
ജിമ്മും ഡോളയുമാണിതിലെ കഥാപാത്രങ്ങള്‍. പാവ 
ങ്ങളായിരുന്നവര്‍ പരസ്പരം ആത്മാര്‍ത്ഥമായി സ്നേ 
ഹിച്ചിരുന്നു. ഒരു ക്രിസ്തുമസിന്‌ തലേദിവസം രണ്ടു 
പേരും സമ്മാനങ്ങള്‍ നല്‍കാന്‍ രഹസ്യമായി തീരുമാ 


നിക്കുന്നു. എന്നാല്‍ സമ്മാനം വാങ്ങാനുള്ള പണം 


അവരുടെ പക്കലില്ലായിരുന്നു. രണ്ടുപേരും പോംവഴി 


melt 001 


JAH 


ഫാ. . ഗീവര്‍ഗ്ഗീസ്‌ cet EET 


ആലോചിച്ചു. തന്റെ ഭര്‍ത്താവിന്‌ ഏറ്റവും വിലപ്പെട്ട സ 
മ്മാനം നല്‍കാന്‍ ആഗ്രഹിച്ച ഡോള അമുല്യസമ്പ 
ത്തായി കരുതി സ്നേഹിച്ച, പരിപാലിച്ച തന്റെ മനോ 
ഹരമായ തലമുടി വില്‍ക്കുന്നു. അങ്ങനെ അവള്‍ സ 
മ്മാനം വാങ്ങി വീട്ടില്‍ വരുന്നു. ഡോളയെ കണ്ട ജിം 
അത്ഭുതപ്പെടുന്നു. കാരണം അവളുടെ മനോഹരമായ 
തലമുടി മുറിച്ചത്‌ അവന്‍ കാണുന്നു. തന്റെ ഭര്‍ത്താ 
വിനെ ആശ്വസിപ്പിച്ചുകൊണ്ട്‌ ഡോള പറഞ്ഞു. തലമുടി 
പെട്ടന്ന്‌ വളരും, തന്നോട്‌ ദേഷ്യപ്പെടല്ലേയെന്ന്‌. ജിം 
അവളെ സൂക്ഷിച്ച്‌ നോക്കിയിട്ട്‌ ഡോളയ്ക്കുവേണ്ടി 
വാങ്ങിയ മനോഹരമായ ചീപ്പ്‌ അവളെ കാണിക്കുന്നു. 
ഒത്തിരി നാളായി താന്‍ വാങ്ങാന്‍ ആഗ്രഹിച്ച ആ ചീപ്പ്‌ 
കണ്ടപ്പോള്‍ അവള്‍ സന്തോഷത്തോടെ അതുവാങ്ങി. 
പക്ഷേ, അതുപയോഗിക്കുവാന്‍ തലമുടി ഇല്ലന്നോര്‍ത്ത 
വളുടെ ഉള്ളൊന്നു നൊമ്പരപ്പെട്ടു. എങ്കിലും സന്തോ 


ഷത്തോടെ അവള്‍ ജിമ്മിനെ നോക്കി. എന്നിട്ടവള്‍ 


SA 


www:malankaralibrary.comi 


ജിമ്മിനുവേണ്ടി വാങ്ങിയ സമ്മാനം എടുത്തു. അവന്റെ 
മനോഹരമായ പോക്കറ്റ്‌ വാച്ചിനുള്ള ചെയിനായിരുന്നു. 
എന്നാല്‍ അവളെ തന്നോടു ചേര്‍ത്തുനിര്‍ത്തി അവന്റെ 
കൈ കാണിച്ചു. എന്നിട്ട പറഞ്ഞു, ഞാനേറെ ഇഷ്ട 
പ്പെട്ട വാച്ച്‌ വിറ്റിട്ടാണ്‌ മനോഹരമായ ചീപ്പ്‌ ഞാന്‍ 
വാങ്ങിയത്‌. പരസ്പരമുള്ള അവരുടെ സ്നേഹം കണ്ണു 
നീരായി നിറഞ്ഞൊഴുകി. തുടര്‍ന്നവര്‍ ഭക്ഷണം കഴി 
ക്കാനിരിക്കുമ്പോള്‍ തങ്ങള്‍ക്ക്‌ ഉപയോഗമില്ലാത്ത സ 
മ്മാനങ്ങള്‍ ആര്‍ക്കെങ്കിലും കൊടുക്കാന്‍ തീരുമാനി 
ക്കുന്നു. തങ്ങള്‍ ഏറ്റവും കൂടുതല്‍ സ്നേഹിച്ചവര്‍ക്ക്‌ 
സമ്മാനം നല്‍കാനായി തങ്ങള്‍ക്കേറ്റവും വിലപ്പെട്ടത്‌ 
അവര്‍ നഷ്ടപ്പെടുത്തുകയാണ്‌. 

പ്രിയ കുട്ടികളേ, മറ്റുള്ളവര്‍ക്ക്‌ കൊടുക്കുന്നതി 
ന്‌ അവരെ സ്നേഹിക്കണമെന്നില്ല. നിര്‍ബന്ധം കൊണ്ടോ 
കര്‍ത്തവ്യ നിര്‍വവഹണമായോ നമുക്കതു ചെയ്യാം. 
എന്നാല്‍ സ്നേഹിക്കണമെങ്കില്‍ നമുക്കു സ്വന്തമായ 
തു കൊടുക്കാന്‍ തയ്യാറാകണം. കഥയിലെ ജിമ്മിനേയും 
ഡോളയേയും പോലെ യഥാര്‍ത്ഥ സ്നേഹത്തില്‍ നഷ്‌ 
ടത്തിന്‌ കണക്കില്ല. ദൈവം നമ്മെ സ്നേഹിച്ചത്‌ തന്റെ 
സ്വന്തം മകനെ നല്‍കിയാണല്ലോ. പരസ്പരമുള്ള 
സ്നേഹം നിമിത്തമാണ്‌ ജീവിതത്തില്‍ ഏറ്റവും വില 
മതിച്ചതിനെ നഷ്ടപ്പെടുത്തുവാന്‍ അവരെ പ്രേരിപ്പി 
ച്ചത്‌. സ്നേഹിതനുവേണ്ടി ജീവന്‍ അര്‍പ്പിക്കുന്നതിനേ 
ക്കാള്‍ വലിയ സ്നേഹമില്ലെന്ന ഗുരുവിന്റെ മൊഴികള്‍ 
(യോഹ.15:13) ദൈവമായവന്‍ സ്വയം ശുന്യവത്ക്കരിച്ച്‌ 
തന്റെ 


സ്നേഹം സമ്മാനമായി നല്‍കിയതാണ്‌ ക്രിസ്തുമസ്‌. 


മനുഷ്യനായി പിറന്നു. മനുഷ്യന്‌ ദൈവം 
അങ്ങനെയെങ്കില്‍ ആ ദൈവത്തിന്‌ നമ്മുടെ സ്നേഹം 
ക്രിസ്തുമസ്‌ സമ്മാനമായി പുല്‍ക്കൂട്ടില്‍ നല്‍കാം. 
ആദ്യമായി ദൈവത്തെ എല്ലാറ്റിനുമുപരിയായി 
നാം സ്നേഹിക്കുന്നുണ്ടോ എന്ന്‌ പരിശോധിക്കണം. 
ഇനി നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ടതും ശ്രേഷ്ഠവു 
മായി കരുതുന്നവ ഏതൊക്കെയെന്ന്‌ കണ്ടുപിടിക്കണം. 
നമ്മുടെ ആരോഗ്യമാകാം, സമയമാകാം, കഴിവുകളാ 


കാം. ദൈവദാനമായി കിട്ടിയ അവയെല്ലാം ദൈവത്തിന്‌ 


സമ്മാനമായി നല്‍കാന്‍ കഴിഞ്ഞാല്‍ ക്രിസ്തുമസ്‌ ന 
മ്മുടെ ജീവിതത്തില്‍ അമ്പര്‍ത്ഥമാകും. അവ നമ്മുടെ 
മാതാപിതാക്കള്‍ക്കും, കൂട്ടുകാര്‍ക്കും, പാവപ്പെട്ടവര്‍ 
ക്കും കൊടുക്കുമ്പോള്‍ ക്രിസ്തുമസ്‌ വ്യക്തിബന്ധത്തി 
ന്റേയും സ്നേഹത്തിന്റേയും ആഘോഷവും അനുഭവ 
വുമാകും. ദൈവത്തിനുവേണ്ടി നമ്മുടെ ജീവിതത്തില്‍ 
മാറ്റിവയ്ക്കാന്‍ എന്തെങ്കിലും ഉണ്ടാകണം. ഏറ്റവും 
നല്ലതിനെ ദൈവത്തിനു നല്‍കിയ ആബേലിനെപ്പോ 
ലെയാകണമത്‌. 

എന്നാലിന്ന്‌ നമ്മില്‍ പലരും ദൈവത്തെ 
ബോധപൂര്‍വ്വം മറക്കുന്നു. ദീര്‍ഘസമയം മൊബൈല്‍ 
ഫോണിലും, സോഷ്യല്‍ മീഡിയായിലും ചെലവിടുന്ന 
നമ്മള്‍ പ്രാര്‍ത്ഥിക്കാന്‍, ദൈവവചനം വായിക്കാന്‍ 
സമയം കണ്ടെത്തുന്നില്ല. ഭൌതികവസ്തുക്കളില്‍ മാത്രം 
സന്തോഷം കണ്ടെത്തുന്ന നമുക്ക്‌ ദൈവം നമ്മുടെ 
സന്തോഷവും സമാധാനവുമായി മാറുന്നില്ല. വിശ്വാ 
സപരിശീലനം നാമമാത്രമായി നടത്തി നമ്മള്‍ കൂടുത 
ല്‍ സമയം മറ്റ്‌ പലതിനുമായി നല്‍കുന്നു. അവസാനം 
കടുത്ത മാനസിക സംഘര്‍ഷവും, വിഷാദവും, നിരാശ 
യും നമ്മില്‍ അവശേഷിക്കുന്നു. സ്വാര്‍ത്ഥതയുടെ മതി 
ല്‍ക്കെട്ടുകള്‍ക്കകത്ത്‌ നമ്മുടെ ചെറിയ ലോകത്ത്‌ ജീ 
വിക്കാന്‍ നാം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നാം കാലഘ 
ട്ടത്തിനും നമ്മുടെ (പിയപ്പെട്ടവര്‍ക്കും അന്യരാകുന്നു. 

നിസംഗരായി മാറുന്ന നമ്മള്‍ സ്നേഹവും 
ആത്മാര്‍ത്ഥതയും നഷ്ടപ്പെട്ട മരണസംസ്ക്കാരത്തി 
ന്റെ കരാളഹസ്തങ്ങളില്‍ കുടുങ്ങി വീഴുന്നു. ഇവിടെ 
യാണ്‌ ക്രിസ്തുമസ്‌ പുത്തന്‍ പ്രതീക്ഷയുടെ പ്രതീക 
മാകുന്നത്‌. അന്ധകാരത്തില്‍ ഉദിച്ചുയര്‍ന്ന പ്രകാശ 
മെന്നും മരണനിഴലില്‍ കഴിഞ്ഞവര്‍ക്കായി ദീപ്തി 
ഉദയം ചെയ്തെന്നുള്ള (മത്താ.4:16) ദൈവവചനം 
നമുക്കാശ്വാസമാണ്‌. 

കനേഡിയന്‍ സംഗീതജ്ഞനായ മാത്യ 
മഹറിന്റെ 'Lord | Need You' എന്ന പാട്ടൊരു ഓര്‍മ്മ 


പ്പെടുത്തലാണ്‌. ദൈവമേ, എനിക്ക്‌ നിന്നെ ആവ 


ശ്യമാണ്‌, നീയില്ലെങ്കില്‍ ഞാന്‍ വീണുപോകും, 


൭01100 


നീയാണെന്റെ ഹൃദയത്തെ നയിക്കുന്നവന്‍. മനോഹര 
മായ ഈ ഗാനത്തിന്റെ വരികള്‍ പ്രതീക്ഷയോടെ 
ദൈവത്തെ വരവേല്‍ക്കാനുള്ള ആഹ്വാനമാണ്‌. 
നക്ഷത്രങ്ങള്‍ മിന്നിമിന്നി ആകാശത്ത്‌ വര്‍ണ്ണം 
വിതറുന്ന ക്രിസ്തുമസ്‌ വീണ്ടും വരവായി. വിണ്ണിലെ 
സന്തോഷവും സമാധാനവും മണ്ണിലെ മനുഷ്യര്‍ക്ക്‌ 
നല്‍കാന്‍ ദൈവപുത്രന്‍ അവതരിച്ചതിന്റെ ഓര്‍മ്മയില്‍ 
ആ ദിവൃശിശുവിനെ കരങ്ങളിലെടുത്ത്‌ നമുക്ക്‌ താലോ 
ലിക്കാം. പിഞ്ചുകുഞ്ഞുങ്ങളെ കാണുമ്പോള്‍ ആരുടെ 
ഹൃദയമാണ്‌ ആര്‍ദ്രമാകാത്തത്‌. എത്ര വലിയ സങ്കട 
വും നിരാശയും ക്ഷീണവും മറക്കാന്‍ നമ്മെ സഹായി 
ക്കുന്നതാണ്‌. കുഞ്ഞിന്റെ കളിയും ചിരിയും അതുകൊ 
ണ്ടാകാം പകലന്തിയോളമുള്ള ക്ഷീണത്താല്‍ തളര്‍ന്ന്‌ 
വിശ്രമിച്ച ആട്ടിടയന്മാര്‍ ദാവീദിന്റെ പട്ടണത്തില്‍ നിങ്ങ 
ള്‍ക്കായി ഒരു രക്ഷകന്‍, കര്‍ത്താവായ ക്രിസ്തു ഇന്ന്‌ 
ജനിച്ചിരിക്കുന്നു (ലൂക്ക 2:11) എന്നു കേട്ടപ്പോള്‍ അതി 
വേഗം ശിശുവിനെ കാണാന്‍ പോയത്‌. കോവിഡിന്റെ 
ആലസ്യത്തില്‍ കുട്ടികള്‍ അനുഭവിക്കുന്ന എല്ലാത്തര 
ത്തിലുമുള്ള ക്ഷീണവും മടുപ്പും മാനസിക സംഘര്‍ 
ഷവും മാറ്റാന്‍ നമുക്കും ആ ദിവ്യശിശുവിന്റെ അടുക്ക 
ലേയ്ക്ക്‌ പോകാം. ഈശോയ്ക്ക്‌ കൊടുക്കാന്‍ നല്ല 
സമ്മാനങ്ങള്‍ നമുക്കും ഒരുക്കാം. സ്നേഹവും കരുണ 
യും ഉള്ളവരായി വളരാം. ഈശോയെ അമൂല്യ സമ്പ 
ത്തായി കരുതി സ്വന്തമാക്കാം. നമുക്കുവേണ്ടി ജീവന 
ര്‍പ്പിച്ച ആ ദൈവത്തിന്റെ സൌഹൃദവലയത്തില്‍ 
നമുക്കും ജീവിക്കാം. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ്‌ 
വിവേകമുള്ളവരാകാം. 
നിര്‍മ്മലഹൃദയത്തിലാണ്‌ ദൈവം വസിക്കുന്നത്‌. 
നമ്മുടെ കരുതലും പരിഗണനയും അര്‍ഹിക്കുന്ന കുട്ടു 
കാര്‍ക്ക്‌ സഹായങ്ങള്‍ ചെയ്ത്‌ അവരേയും ജീവിക്കാന്‍ 
പ്രാപ്തരാക്കാം. അങ്ങനെ പുല്‍ക്കൂട്ടില്‍ പിറന്ന ദൈവ 
പുത്രന്‌ നമ്മുടെ സ്നേഹം സമ്മാനമായി നല്‍കാന്‍ 
നമുക്കും യാത്ര പുറപ്പെടാം. നക്ഷ്ര്രം കാട്ടുന്ന വഴിയി 


ലൂടെ... 


Meiho olde! 


കര്‍മ്മലീത്താ സഭയുടെ നവീകരണകര്‍ത്താ 
ക്കളിലൊരുവനായി കണക്കാക്കപ്പെടുന്ന യോഹന്നാന്‍ 
1542 ജൂണ്‍ 24-90 തീയതി യോഹന്നാന്‍ മാംദാനയുടെ 
തിരുന്നാള്‍ ദിനത്തില്‍ സ്പെയിനിലെ ആവിലായ്ക്കടു 
ത്തുള്ള ഫൊണ്ടിപെരോസ്‌ എന്ന ഗ്രാമത്തില്‍ ഗോണ്‍ 
സാലൊയുടേയും കറ്റലീനായുടേയും മൂന്നാമത്തെ മക 
നായി ജനിച്ചു. യോഹന്നാന്റെ ബാല്യത്തിലെ പിതാവി 
ന്റെ മരണം ആ കുടുംബത്തെ സാമ്പത്തിക പരാധീനത 
യിലേയ്ക്ക്‌ നയിച്ചു. അമ്മയെക്കുറിച്ച്‌ വിശുദ്ധന്‍ എഴു 
തിയിരിക്കുന്നത്‌ ഇപ്രകാരമാണ്‌- “അവള്‍ ദാരിദ്ര്യമേ 
അനുഭവിച്ചിട്ടുള്ളു'”. 
അഴിയുന്നില്ലെങ്കില്‍ അത്‌ അതേപടി ഇരിക്കും. അഴിയു 


ഗോതമ്പുമണി നിലത്തുവീണ്‌ 
ന്നെങ്കിലോ അത്‌ വളരെ ഫലം പുറപ്പെടുവിക്കും. ആ 
മാതാവിന്റെ സഹനങ്ങള്‍ ഒരു വിശുദ്ധന്റെ ജന്മത്തിന്‌ 


കാരണമായി. 


RR 2 Tae ബാന qe 


ce. കുറ്റിയില്‍ 


ജീവിതത്തിന്റെ ്രതികുലാവസ്ഥയിലും ബുദ്ധിമാനായ 


ആ ബാലന്‍ ഒന്‍പതാം വയസ്സില്‍ എഴുതാനും വായി 
ക്കാനും പഠിച്ചു. 17-ാമത്തെ വയസ്സില്‍ തന്നെ സ്ഥല 
ത്തെ ആശുപ്രതിയില്‍ ജോലി ചെയ്തുകൊണ്ട്‌, 
ഈശോസഭാ വൈദികര്‍ നടത്തുന്ന കോളേജില്‍ വിദ്യാ 
ഭ്യാസം നടത്തി. പൌരോഹിത്യ ജീവിതത്തോടുള്ള 
സ്നേഹത്തില്‍ 21-00 വയസ്സില്‍ കര്‍മ്മലീത്താ സന്യാ 
സാശ്രമത്തില്‍ ചേര്‍ന്നു. 25-90 വയസ്സില്‍ വൈദികപട്ടം 
സ്വീകരിച്ചു. 

ഏകാന്തജീവിതം ആഗ്രഹിച്ച വിശുദ്ധന്റെ 
അഭിപ്രായത്തില്‍ ഏകാന്തജീവിതത്തിന്റെ ലക്ഷ്യം 
മനുഷ്യന്‍ കഴിയുന്നിടത്തോളം ദൈവത്തിനു സമര്‍പ്പി 
ക്കുക എന്നതാണ്‌. ദൈവത്തെ കണ്ടെത്താനുള്ള ശ്രമ 
ത്തില്‍ ആത്മാവിനെ പൂര്‍ണ്ണമായി സജ്ജമാക്കുവാന്‍ 


ഏകാന്തതയ്ക്കു സാധിക്കും. 


"MA 


ഒരിക്കല്‍ ക്രൂശിത രൂപത്തിന്റെ മുമ്പില്‍ പ്രാര്‍ത്ഥിക്കു 


മ്പോള്‍ യേശു അദ്ദേഹത്തോട്‌ പറഞ്ഞു; “യോഹന്നാന്‍ 
നിനക്കിഷ്ടമുള്ളതു ചോദിക്കുക. എനിക്കു വേണ്ടി 
ഈ സേവനം ചെയ്യുന്നതിനു നീ ചോദിക്കുന്നത്‌ 
നിനക്കു ഞാന്‍ തരുന്നതാണ്‌”. വിശുദ്ധന്‍ ചോദിച്ചത്‌ 
ഇപ്രകാരമാണ്‌, “നാഥാ, അങ്ങയ്യെപതി സഹിക്കുന്നതി 
ന്‌ എനിക്ക്‌ പീഡകള്‍ തരുമാറാകണം. ഞാന്‍ വില 
കെട്ടവനായി കണക്കാക്കപ്പെടട്ടെ”. “സ്വര്‍ണ്ണം അഗ്നിയി 
ല്‍ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയില്‍ കര്‍ 
MOANA സ്വീകാര്യരായ മനുഷ്യരും”. (പ്രഭാഷകന്‍ 
2:5) ഈ തിരുവചനത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമായി 
രുന്നു വിശുദ്ധന്റെ ജീവിതം. 

ഒരിക്കല്‍ മേലധികാരിയുടെ ആജ്ഞയനുസ 
രിച്ച്‌ സ്ഥലം വിട്ടുപോയില്ല എന്ന ആരോപണത്തിന്‌ 
തടവുശിക്ഷ അനുഭവിക്കേണ്ടിവന്നു. ടൊലേദോ എന്ന 
സ്ഥലത്തെ ജയിലില്‍ ശിക്ഷിക്കപ്പെട്ട വിശുദ്ധന്‌ സമൂഹ 
ത്തിനു മുമ്പില്‍ ആഴ്ചയിലൊരിക്കലെങ്കിലുമുള്ള ചാട്ട 
വാറടി, ശരീരം ചലിപ്പിക്കാന്‍ കഷ്ടിച്ചുമാത്രം മതിയാ 
കുമായിരുന്ന ഒരു ചെറിയ അറയിലെ താമസം എന്നി 
വയൊക്കെ അതികഠിനമായ ഒരു തടവിന്റെ ഭാഗമായി 
രുന്നു. 

ആവിലായിലെ വി. ത്രേസ്യായോടൊപ്പം നിഷ്‌ 

പാദുക കര്‍മ്മലീത്താ സഭയുടെ സ്ഥാപകനായ 
വി. യോഹന്നാനെപ്പറ്റി അമ്മത്രേസ്യാ പുണ്യവതി 
പറയുന്നത്‌ ഇപ്രകാരമാണ്‌. “കുരിശിലെ യോഹന്നാന്‍ 
പിശാചുക്കളുടെമേല്‍ ദൈവം പ്രത്യേക അധികാരം 
നല്‍കിയിട്ടുണ്ട്‌. അവയില്‍ ഏറ്റവും കൂടുതല്‍ അറിയ 
പ്പെടുന്നത്‌ അഗസ്റ്റീനിയന്‍ സഭയിലെ അംഗമായ ഒരു 
സന്യാസിനിയില്‍ നിന്നും മൂന്നു പിശാചുക്കളെ മോചി 
പ്പിച്ച സംഭവമാണ്‌.” 

1591 ഡിസംബര്‍ 1 ന്‌ ചര്‍മ്മത്തെ ബാധിക്കു 
ന്ന സെല്ലുലൈറ്റിസ്‌ രോഗം മൂര്‍ഛിച്ച്‌ മരിക്കുന്നതിന്‌ 
മൂന്നു മണിക്കൂര്‍ മുമ്പ്‌ അദ്ദേഹം പറഞ്ഞു. ദൈവം 


മൂന്നു നല്ല കാര്യങ്ങള്‍ എനിക്ക്‌ അനുവദിച്ചുതന്നു. 


| വിശുലധരോടൊലാ 


“ഒരു ആശ്രമശ്രേഷ്ഠനായി മരിക്കാതിരിക്കാനും, അറി 
യപ്പെടാത്ത സ്ഥലത്തു കിടന്നു മരിക്കുവാനും, വളരെ 
സഹിച്ചതിനു ശേഷം മരിക്കുവാനും”. തിരുപ്പാഥേയം 
സ്വീകരിച്ചപ്പോള്‍ വിശുദ്ധന്‍ ഇങ്ങനെ പറഞ്ഞു. “നാഥാ 
ഞാന്‍ ഇനി അങ്ങയെ ശാരീരിക നയനങ്ങള്‍ക്കൊണ്ടു 
കാണുകയില്ല”. 

മരിക്കുന്ന ദിവസവും സമയവും അറി 
ഞ്ഞിരുന്ന പുണ്യാത്മാവ്‌ പന്ത്രണ്ടു മണി അടിച്ചപ്പോള്‍ 
കൈയില്‍ പിടിച്ചിരുന്ന ക്രൂശിതരൂപം ചുണ്ടോടടുപ്പിച്ച്‌, 
“കര്‍ത്താവേ, ഞാന്‍ എന്റെ ആത്മാവിനെ ഏല്പ്പിക്കു 
Mm)" എന്ന്‌ ശാന്തമായി പറഞ്ഞ്‌ 49-90 വയസ്സില്‍ 
സ്വര്‍ഗ്ഗത്തിലേയ്ക്ക്‌ യാത്രയായി. 

1726 ല്‍ പരിശുദ്ധ ബനഡിക്ട്‌ പതിമൂന്നാമന്‍ 
മാര്‍പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം 
ചെയ്തു. 1926 ല്‍ പരിശുദ്ധ പതിനൊന്നാം പീയുസ്‌ 
മാര്‍പാപ്പ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. വിശ്വാസ 


പ്രബോധകനായ കുരിശിലെ വി. യോഹന്നാന്റെ 


v 


തിരുന്നാള്‍ ഡിസംബര്‍ 14 ന്‌ തിരുസഭയില്‍ ആഘോ 


ഷിക്കുന്നു. 


lank alti Pe 80൮00 


യാക്കോബില്‍ നിന്ന്‌ ഒരു നക്ഷത്രം ഉദിക്കും. 
ഇ്രായേലില്‍ നിന്ന്‌ ഒരു ചെങ്കോല്‍ ഉയരും. (സംഖ്യ 
24: 17) 

അവള്‍ ഒരു പുത്രനെ പ്രസവിക്കും. MI അവന്‍ 
യേശു എന്ന്‌ പേരിടണം.(മത്താ.1:21). 

നീ ഗര്‍ഭം ധരിച്ച്‌ ഒരു പുത്രനെ പ്രസവിക്കും. 
നീ അവന്‍ യേശു എന്നു പേരിടണം.(ലൂക്ക 1:31) 

ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടി 
സ്ഥാനപരമായ ഒരു ചരിത്രസത്യം യേശുവിന്റെ മനു 
ഷ്യാവതാരമാണ്‌. യേശു എന്ന പേരിന്‌ ദൈവം രക്ഷി 
ക്കുന്നു എന്നാണ്‌ അര്‍ത്ഥമെന്ന്‌ നമുക്കറിയാം. മനുഷ്യ 
കുലത്തെ സ്വര്‍ഗ്ഗീയ പറുദീസായിലേയ്ക്ക്‌ നയിക്കുന്ന 
യഥാര്‍ത്ഥ രക്ഷകന്‍ എന്ന അര്‍ത്ഥത്തിലാണ്‌ യേശു 


എന്ന പേര്‍ നല്‍കുന്നത്‌. (മത്താ.!: 21; ലൂക്ക t 31) 


. >- 


റാക്ക 
വ T 


നക്ഷത്രത്തിന്റെ ഉദയം 

മഹത്തുക്കളുടെ ജനനസമയത്ത്‌ അവരുടെ 
ജനനമറിയിക്കാന്‍ ആകാശത്ത്‌ നക്ഷ്രതങ്ങളും പ്രകൃതി 
യില്‍ മറ്റു പ്രതിഭാസങ്ങളുമുണ്ടാകുമെന്നുള്ള വിവരണം 
യവനകൃതികളില്‍ കാണുന്നുണ്ട്‌. പുരാതനമായ മറ്റൊരു 
വിശ്വാസം നമുക്കിടയിലുണ്ടല്ലോ. ഒരു വ്യക്തി ജനിക്കു 
മ്പോള്‍ ആകാശത്ത്‌ അവനൊപ്പം ഒരു നക്ഷത്രം ജനി 
ക്കുമെന്നും അവന്‍ മരിക്കുമ്പോള്‍ ആ MAH DO അപ്ര 
ത്യക്ഷമാകുമെന്നും. ജ്ഞാനികള്‍ ആ നക്ഷ്രതത്തിന്റെ 
പ്രത്യേകതകള്‍ മനസ്സിലാക്കി ജനിച്ച കുഞ്ഞിന്റെ മാ 


ഹാത്മ്യം തിരിച്ചറിയും. 


Mema Bude! 


ജ്ഞാനികളുടെ നക്ഷത്ര അനുഭവം 


ആരാണ്‌ നക്ഷത്രം തിരിച്ചറിഞ്ഞ ജ്ഞാനിക 
ള്‍? കിഴക്കുനിന്ന്‌ വന്നവര്‍ എന്നുള്ള ഒരു പ്രസ്താവ്യമ 
ല്ലാതെ സുവിശേഷം മറ്റ്‌ ഉത്തരങ്ങള്‍ ഒന്നും പറയുന്നി 
ല്ല. അവര്‍ ജ്യോതിശാസ്ത്രജ്ഞന്മാരാകാം, പേര്‍ഷ്യ 
യിലെ രാജാക്കന്മാരായിരിക്കാം, ഒരു പക്ഷേ പുരോഹി 
തന്മാരും ആകാം. സുവിശേഷം കൃത്യ ഉത്തരം പറയു 
ന്നില്ലെങ്കിലും പാരമ്പര്യവിശ്വാസം അവര്‍ മൂന്നു പേരാ 
യിരുന്നുവെന്നും, അവര്‍ ഇന്ത്യന്‍ രാജാവായിരുന്ന 
ഗാസ്പര്‍, പേര്‍ഷ്യന്‍ രാജാവായിരുന്ന മെല്‍ക്കിയോര്‍, 


അറേബ്യന്‍ രാജാവായിരുന്ന ബല്‍ത്താസര്‍ എന്നിവരാ 


ണെന്നാണ്‌. 


മത്തായി സുവിശേഷകന്റെ വിവരണത്തില്‍ 
ആദ്യമായി യേശുവിനെ അന്വേഷിക്കുന്നത്‌ ഈ ജ്ഞാ 
നികളാണ്‌. എന്തിനാണ്‌ അവര്‍ യേശുവിനെ, യഹൂദരു 
ടെ രാജാവായി പിറന്നവനെ അന്വേഷിക്കുന്നത്‌. അവര്‍ 
അന്വേഷിക്കുന്നത്‌ രാജാവായി പിറന്ന യേശുവിനെ 
ആരാധിക്കാനാണ്‌. ഹേറോദേസും ജ്ഞാനികളോട്‌ 
പറയുന്നത്‌ ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷി 
ക്കാനാണ്‌. കാരണം തനിക്കും ശിശുവിനെ ആരാധിക്ക 
ണമെന്ന്‌. അവര്‍ ഭവനത്തില്‍ പ്രവേശിച്ച്‌ ശിശുവിനെ 
അമ്മയായ മറിയത്തോടുകുടി കാണുകയും അവനെ 
കുമ്പിട്ട്‌ ആരാധിക്കുകയും, നിക്ഷേപ പാത്രങ്ങള്‍ 


തുറന്ന്‌ പൊന്നും, കുന്തിരിക്കവും മീറയും കാഴ്ച 


കാഴ്ചയര്‍പ്പിച്ചു. (മത്തായി 2:11) മുന്നു കാഴ്ചയര്‍പ്പണ 
വസ്തുക്കളുടെ പശ്ചാത്തലത്തിലാകാം മൂന്നു 
ജ്ഞാനികള്‍ എന്ന അനുമാനത്തിന്റെ അടിസ്ഥാനം. 
സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാന്രപകാരം പൊന്ന്‌ രാജ 
കീയതയും, കുന്തിരിക്കം ദൈവീകതയും, മീറ പീഡാ 
നുഭവും മരണവും ഉത്ഥാനവും സൂചിപ്പിക്കുന്നു. ഈ 
സമ്മാനങ്ങള്‍ രാജകീയ സ്ഥാനങ്ങളില്‍ ഉള്ളവര്‍ക്ക്‌ 
ലഭിക്കാവുന്ന ഏറ്റം ഉചിതമായ സമ്മാനങ്ങളാണ്‌. 
ജ്ഞാനികള്‍ക്കു രക്ഷകന്റെ ജനനം തിരിച്ചറി 
യാനും അവനെ ആരാധിക്കാനും ഉചിതമായ ബഹുമാ 
നാദരങ്ങള്‍ നല്‍കാനുമായപ്പോള്‍ ഹേറോദേസും RO) 
സലേം പട്ടണവും യേശുവിനെ തിരിച്ചറിയാനാകാതെ 
അവനെ നശിപ്പിക്കുവാന്‍ നോക്കുന്നു. രക്ഷകന്റെ ജന 
നത്തോടുള്ള നമ്മുടേയും ഈ സമൂഹത്തിന്റേയും തിരി 
ച്ചറിവ്‌ ജ്ഞാനികള്‍ സമമോ അഥവാ ഹേറോദേസ്‌ 
സമമോ? കാലത്തിന്റെ സൂചനകള്‍ തിരിച്ചറിയുന്നവരല്ലേ 
ജ്ഞാനികള്‍. അവര്‍ അതനുസരിച്ച്‌ അവരുടെ ജീവിത 
യാത്രകള്‍ ക്രമീകരിക്കും. കൊട്ടാരസമമായ സനധങ്ങ 
ള്‍ വിട്ട, രാജസന്നിധി വിട്ട്‌ പുല്‍ക്കുടിലുകളിലേയ്ക്കും 
ദൈവസ്വരം തിരിച്ചറിഞ്ഞവരുടെ അടുത്തേയ്ക്കും യാത്ര 
യാകും. എന്നിട്ട്‌ പുല്‍ക്കുടിലില്‍ കിടക്കുന്നവനാണ്‌ 
രാജാവെന്ന്‌ അവര്‍ തിരിച്ചറിയും. യേശുവിന്റെ രക്ഷക 
ന്റെ പിറവി ഒരു ക്രിസ്ത്യാന്വേഷിക്ക്‌ തിരിച്ചറിവിന്റെ 


തിരുന്നാളാണ്‌. എളിയവനിലും, എളിയിടത്തും രക്ഷക 


നെ കണ്ടെത്താനാകുമെന്ന ആ വലിയ തിരിച്ചറിവ്‌. 


രക്ഷകന്റെ പിറവി സകലര്‍ക്കും സദ്വാര്‍ത്ത 
യാകുമ്പോള്‍ ചില ഹേറോദേസ്‌ പക്ഷക്കാര്‍ക്ക്‌ അസ്വ 
സ്ഥതയ്ക്കും കാരണമാകുന്നുണ്ട്‌. നമ്മുടെ സമൂഹത്തി 
ലും സഭയിലും പ്രതിരോധം തീര്‍ത്ത്‌ രക്ഷകന്റെ കട 
ന്നുവരവ്‌ തടസ്സപ്പെടുത്തുന്നവരുണ്ട്‌ എന്നത്‌ എത്രയോ 
വേദനാജനകമാണ്‌. അവരുടെ അത്തരം പ്രവൃത്തി 
നിമിത്തം അവരിലും മറ്റനേകരിലും തടസ്സപ്പെടലുകള്‍ 
സംഭവിക്കുമ്പോള്‍ മറ്റൊരു തിരിച്ചറിവും ഈ രക്ഷാകര 
പിറവിത്തിരുന്നാള്‍ നമുക്ക്‌ നല്‍കുന്നുണ്ട്‌. ദൈവം 
കടന്നുവരുമ്പോള്‍ പ്രതിരോധം തീര്‍ക്കുന്നവരുടെ ഹൃദ 
യവും ഹേറോദേസ്‌ സമം കഠിനമാകും എന്ന തിരിച്ചറി 


v 


al. 
പിറവി സ്വരം തിരിച്ചറിഞ്ഞവര്‍ 

വി. മത്തായിയുടേയും, വി. ലൂക്കായുടേയും 
സുവിശേഷങ്ങളിലൂടെ പിറവി സന്ദേശം ആദ്യമായി ലഭ്യ 
മാകുന്ന രണ്ട്‌ വ്യക്തികള്‍ പരി. മറിയം, വി. ജോസഫ്‌ 
എന്നിവരാണല്ലോ. വി. ലൂക്കാ സുവിശേഷത്തിലൂടെ 
പരി. മറിയത്തിന്‌ ലഭിക്കുന്ന ഗര്‍ഭധാരണ സന്ദേശത്തി 
നു ശേഷം ദൂതന്‍ മറിയത്തോട്‌ നീ അവന്‌ യേശു 


എന്ന്‌ പേരിടണം (ലൂക്കാ 1:31) എന്ന്‌ സന്ദേശം നല്‍കു 


മ്പോള്‍ മത്തായി സു 
വിശേഷപ്രകാരം സ്വപ്‌ 
നത്തില്‍ ജോസഫി 
നോട്‌ അവള്‍ ഒരു. 
പുര്തനെ പ്രസവിക്കും. 
നീ അവന്‍ യേശു എന്ന്‌ _ 
പേരിടണം (മത്താ. 121) 
എന്ന സന്ദേശവും നല്‍ 
കുന്നു. ഈ സന്ദേശ 
ത്തിന്‌ പൂര്‍ണ്ണ സമ്മ 
നല്‍കിയവരാണ്‌ ദാവീദു വംശജരായ മറിയവും ജോസഫും. 
ലൂക്കാ സുവിശേഷ്പ്രകാരം ആട്ടിടയന്മാരും (ലൂക്കാ 2: 8,15) 
പിറവിസ്വരം തിരിച്ചറിഞ്ഞവരാണ്‌. അവരാകട്ടെ, തങ്ങ 
ളോടു പറയപ്പെട്ടതുപോലെ കാണുകയും കേള്‍ക്കുക 


യും ചെയ്ത സകല കാര്യങ്ങളേയുംകുറിച്ച്‌ ദൈവത്തെ 


ES s mou GPIMIMO 


മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തു. 
(ലൂക്കാ 2:20) 

പിറവി സന്ദേശം ലഭിക്കുന്നവരുടേയും അതു 
സ്വീകരിക്കുന്നവരുടേയും സ്വഭാവമാണ്‌ ദൈവത്തെ 
മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക എന്നത്‌. രക്ഷാകര 
സന്ദേശം അനുദിനം ശ്രവിക്കുന്ന എല്ലാവരുടേയും 
ജീവിതലക്ഷ്യം രക്ഷകന്റെ മുന്‍പില്‍ തങ്ങള്‍ക്കു 
നല്‍കപ്പെട്ട എല്ലാവിധ രക്ഷാകര സന്ദേശങ്ങളേയുമോ 
ര്‍ത്ത്‌ ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക, 
ആരാധിക്കുക, ഒപ്പം നിക്ഷേപ പഠ്രതങ്ങള്‍ തുറന്ന്‌ 


കാഴ്ചകള്‍ അര്‍പ്പിക്കുക ഇവയാണ്‌. 


രക്ഷാകര ജനനത്തിരുന്നാള്‍ വെറും ക്രിസ്‌ 
തുമസ്‌ ആഘോഷമോ 


യേശുവിന്റെ ജനനത്തിരുന്നാള്‍ (യല്‍ദാ) ഇന്ന്‌ 
വെറും ക്രിസ്തുമസ്‌ ആഘോഷമാക്കി മാറ്റിയോ? 
ക്രിസ്തുമസ്‌ എന്ന വാക്കിന്റെ ഉത്ഭവം ക്രിസ്തസ്‌ 
(CRISTES) മാസ്‌ (MAS) എന്ന ഇംഗ്ലീഷ്‌ പദങ്ങളില്‍ 
നിന്നാണ്‌. ഇതു ജനനത്തിരുന്നാള്‍ രാത്രിയിലെ വി. കു 
ര്‍ബാനയുമായി ബന്ധപ്പെട്ട്‌ ഉണ്ടായതാണ്‌. ആരാധന 
ക്രമത്തില്‍ ക്രിസ്തുമസ്‌ എന്ന വാക്ക്‌ ഉപയോഗിക്കില്ല. 
നമ്മുടെ കര്‍ത്താവിന്റെ ജനനത്തിരുന്നാള്‍ (യല്‍ദാ) 
എന്നാണ്‌ ഉപയോഗിക്കുക. ക്രിസ്തുമസ്‌ എന്ന പദം 
ഇന്നു ചുരുക്കി X'MAS എന്നാക്കി ചിലരെങ്കിലും എഴുതു 
കയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്‌. ഇതു തീര്‍ 
ത്തും യേശു ഇല്ലാത്ത ഒരു പദം (ആഘോഷം) ആകു 
ന്നതുകൊണ്ട്‌ ക്രിസ്തു അനുയായികളെങ്കിലും ഈ 
പദം (X'MAS) ഉപയോഗിക്കാതിരിക്കട്ടെ. നമ്മുടെ ക്രിസ്‌ 
തുമസ്‌ ആഘോഷങ്ങളുടെ കേന്ദ്രബിന്ദു രക്ഷകനായ 
യേശുവാണല്ലോ. യേശുവിനെ മാറ്റി നിര്‍ത്തിക്കൊണ്ടു 
ള്ള ക്രിസ്തുമസ്‌ രക്ഷാകരമാവില്ലല്ലോ. നാലാം നൂറ്റാ 
ണ്ടില്‍ കോണ്‍സ്റ്റന്റയില്‍ ച്രകവര്‍ത്തിയാണ്‌ റോമന്‍ വി 
ജാതീയ സംസ്ക്കാരത്തിലെ സൂര്യദേവന്റെ ഉത്സവ ദിവ 
MAO ഡിസംബര്‍ 25 യേശുവിന്റെ ജനനത്തിരുന്നാള്‍ 


(ക്രിസ്തുമസ്‌) ആഘോഷിക്കുവാന്‍ തുടങ്ങിയത്‌ എന്ന്‌ 


കരുതപ്പെടുന്നു. 


ബേത്ലഹേം പുല്‍ത്തൊഴുത്ത്‌ വെറും പുല്‍ 
ക്കുടല്ല 

ദൈവം മനുഷ്യരുടെയിടയില്‍ കുടാരമടിച്ചു 
വസിക്കാന്‍ തെരഞ്ഞെടുത്ത ദിനമായിട്ടാണല്ലോ ക്രിസ്‌ 
തുമസ്‌ നാം കാണുന്നത്‌. ദൈവത്തിനു മനുഷ്യരുടെയി 
ടയില്‍ വരുവാന്‍ എന്തെല്ലാം മാര്‍ഗ്ഗങ്ങള്‍ സ്വീകരിക്കാ 
മായിരുന്നു. എങ്കിലും അവിടുന്ന്‌ അവതീര്‍ണ്ണനായത്‌ 
ലാളിത്യത്തിന്റെ പ്രതീകമായ ഒരു പുല്‍ത്തൊഴുത്തില്‍, 
ബേത്ലഹേമില്‍ (അപ്പത്തിന്റെ ഭവനം) നിഷ്കളങ്കയും 
ശാലീനയുമായ പിതാവിന്റെ മകനായിട്ടാണ്‌ നാം യേശു 
വിനെ കാണുന്നത്‌. 

ഈ പ്രശ്ന കലുഷിത അന്തരീക്ഷത്തില്‍ 
പുല്‍ത്തൊഴുത്ത്‌ ദിവ്യാവതാരത്തിനു കൂടുതല്‍ പ്രസ 


ക്തിയുണ്ട്‌. 


ദൈവം മനുഷ്യനായി, യേശുവായി ഭുമിയില്‍ മനുഷ്യ 


രുടെ ഇടയില്‍ എത്തുന്നു. തകര്‍ന്നടിഞ്ഞ പ്രതീക്ഷകള്‍ 
ഉയിര്‍ത്തെഴുന്നേല്‍ക്കുന്നു. സ്നേഹം മറഞ്ഞ്‌ മരവിപ്പാ 
ര്‍ന്ന ഹൃദയങ്ങളില്‍ നവോന്മേഷം പകരുന്നു. ലോക 
ത്തിനു മുഴുവന്‍ മുക്തി നല്‍കിക്കൊണ്ട്‌ ഒരമ്മയും 
മകനും സംരക്ഷനായി ഒരപ്പനും (ജോസഫും) പ്രത്യ 
ക്ഷമാകുന്നു. 

ഭൂമിയില്‍ സന്മനസുകള്‍ക്ക്‌ ശാന്തിയും പ്രത്യാശയും 


ലഭിക്കുമ്പോള്‍ അത്യുന്നതങ്ങളിലോ 


ദൈവത്തിനു 


മഹത്വം. 


ഭരജ്ജത൯ കുസെടണി Dehleaveg നിന്ദ 
പ്രദപര്ജുങ്ങളില്‍ ഞാനണഞ്ത്‌ 
BZOMA ഒുത്തളകുളടകട്ടെ 


കഴ്ശ്ലീഠരക്കണങ്ങളെ സ്ടഭനഹനടഥട 
(സെഡ്‌ apo 039300) 


Mema SILID 19 


കം n 


ധനുമാസരാവില്‍ മഞ്ഞിന്‍ പുതപ്പണിഞ്ഞ 
ബേത്ലഹേം താഴ്വരയിലൂടെ നീങ്ങും 
ആട്ടിടയര്‍തന്‍ ആഹ്ലാദാരവം 


കാലിത്തൊഴുത്തില്‍ ധന്യമായി 


ലോകത്തെ രക്ഷിക്കാന്‍ വാഗ്ദാനമേകിയ 
സ്വര്‍ഗ്ഗതാതന്റെ അരുമയാം പുഗ്രന്‍ 
മാതാവും VVEMAJ) തനയനുമൊപ്പം 


കാണുന്നു കൈക്കുഞ്ഞായ്‌ പുല്‍ത്തൊഴുത്തില്‍ 


മുന്നിലായ്‌ നീങ്ങുന്ന താരകം നോക്കി 


കാഴ്ചകളുമായെത്തിയ രാജാക്കളോടൊപ്പം 


മഹാമാരികളൊക്കെയും കാഴ്ചയര്‍പ്പിച്ച്‌ 


തിരുപ്പിറവിക്കായ്‌ നമുക്കൊരുങ്ങാം 


ഉലങ്കമ ബാലന 14 


evceoleó)é|eb സന്തം പേരില്‍ 
പഉസ്തകുങ്ങള്‍ eee (»Jcoeleocaoeges 
പേരളകളളം ആഅദവ്വഷചമടെ COMORO 


സമ്പാദനം 


ഏശയ്യ- ദൈവം രക്ഷയാകുന്നു 
ജെറമിയ - ദൈവം ഉയര്‍ത്തും 
എസെക്കിയേല്‍ - ദൈവം ബലപ്പെടുത്തും 


ftn 
(VM 
ആഷേര്‍ എബി ജേക്കബ്‌ 


ഹോസിയ- രക്ഷ പാറോട്ടുകോണം 


ദാനിയേല്‍ - ദൈവം എന്റെ ന്യായാധിപതി 


ജോയേല്‍ - ദൈവത്തില്‍ വിശ്വാസിക്കുന്നവന്‍ 
ആമോസ്‌ - ഭാരം വഹിക്കുന്നവന്‍ 
ഒബാദിയ- ദൈവത്തിന്റെ ദാസന്‍ 
യോന - പ്രാവ്‌ 

മിക്കാ - ദൈവത്തെപ്പോലെ ആരുണ്ട്‌ 
നാഹും - ആശ്വാസകന്‍ 

ഹബക്കുക്ക്‌ - ആലിംഗനം 
സെഫാനിയ- ദൈവം മറയ്ക്കുന്നു 
ഹഗ്ഗായി - ഉത്സവം 

സഖറിയ - ദൈവം ഓര്‍ക്കുന്നു 
മലാക്കി - എന്റെ ദൂതന്‍ 


Deh ബാലന 15 


s കടെ 
: 4 BEMDAZASEIo..! 


(GD, ഭത്രഖര്‍കരളില്‍ 


നോവുന്ന, നൊമ്പരപ്പെടുന്ന കുറെയേറെ ജീവിതങ്ങളുണ്ട്‌. 


ക്രിസ്തുമസ്‌ ഒരു ഓര്‍മ്മപ്പെടുത്തലാണ്‌. 
മണ്ണിലിനിയും തലചായ്ക്കാനിടമില്ലാതെ അനേകര്‍ 
ജീവിക്കുന്നുണ്ടെന്നും വനാന്തരങ്ങളിലും തെരുവോര 
ങ്ങളിലും നിരവധി യുവതികള്‍ പ്രസവ വേദനയനുഭവി 
ക്കുന്നുണ്ടെന്നും അവരുടെ കുഞ്ഞുങ്ങള്‍ കണ്ണുതുറക്കു 
ന്നതിനു മുമ്പേ പ്രാണന്‍ വെടിയുന്നുണ്ടെന്നുമുള്ള ഓര്‍ 
മ്മപ്പെടുത്തല്‍. 
പാവപ്പെട്ടവരുടെ നിലവിളികള്‍ക്കു മുമ്പില്‍ 
പ്രബലരായ മനുഷ്യര്‍ വാതില്‍ കൊട്ടിയടയ്ക്കുന്ന ഈ 
കൊച്ചുകേരളത്തിലിനിയും ധാരാളം “വിസ്മയ” പൂക്കള്‍ 
വെയിലേറ്റ്‌ കൊഴിഞ്ഞു വീഴുമെന്നും “സമൃ DW 
കൊലകള്‍ നടക്കുമെന്നും “മാനസ്‌'ങ്ങളില്‍ വെടിയുണ്ടകള്‍ 
തുളച്ചു കയറുമെന്നും ഉത്രാട ദിനങ്ങളില്‍ അണലികള്‍ 
വിരുന്നിനെത്തുമെന്നുമുള്ള ഓര്‍മ്മപ്പെടുത്തലുകള്‍. 


ചങ്ങാതി, നീ ആയിരിക്കുന്ന ജീവിതാവസ്ഥയ്ക്കപ്പുറം 


തത്ത പൂത്ത ബാലന്‌ 


അവരെയൊക്കെ പ്രാര്‍ത്ഥനകളില്‍ ഓര്‍ക്കണമെന്നും 
ചേര്‍ത്തു പിടിക്കണമെന്നും ഈ മഞ്ഞുകാലം നമ്മെ 
ഓര്‍മ്മിപ്പിക്കുന്നു. ആഘോഷങ്ങളുടെ അലയടികളിലോ 
ളം തുള്ളി നാം ക്രിസ്തുമസ്‌ ആര്‍ഭാടമാക്കുമ്പോള്‍ 
ഓര്‍ക്കുക, ക്രിസ്തു ഇന്നും കാലിക്കൂടിന്റെ അരണ്ട വെ 
ളിച്ചത്തില്‍ പോലും മിഴി തുറക്കുവാനാകാതെ ഏങ്ങല 
ടിച്ചു കരയുകയാണ്‌. അവന്റെ കുഞ്ഞുവിരലുകള്‍ പുല്‍ 
മഞ്ചയില്‍ കുളിരുള്ള കാറ്റേറ്റു വിറയ്ക്കുകയാണ്‌. 
ഓര്‍മ്മകളുടെ മഞ്ഞുകാലം നെഞ്ചിലേറ്റി 
അവിടുത്തെ കരം പിടിച്ച്‌ പുതുവര്‍ഷ യാത്രയ്ക്കിറ 
ങ്ങാം. നിസ്സഹായതയുടെ നിലയില്ലാകയത്തില്‍ നിന്ന്‌ 
നിലവിളിക്കുന്ന നിരാംലംബരുടെ നെടുവീര്‍പ്പുകള്‍, 


ഉണ്ണിയുടെ പാദങ്ങളില്‍ അര്‍ച്ചനയായി അര്‍പ്പിച്ച്‌ മഞ്ഞു 


PERS 


കാലം 0100000893000 9900. 


~ 


es 
Fag) eo! 


Ia 


സുവിശേഷങ്ങളിലെ വിവരണങ്ങള്‍ അനുസ 
രിച്ച്‌, പാലസ്തീനായില്‍ റോമന്‍ മേല്‍ക്കോയ്മ നിലനി 
ല്‍ക്കെ, യുദയായിലെ ബേത്ലഹേമില്‍ യേശു ജനിച്ചു. 
ആശാരിപ്പണിക്കാരനായിരുന്ന യൌസേഫിന്റെ ഭാര്യ 
മറിയം ആയിരുന്നു അവന്റെ അമ്മ. എന്നാല്‍ മറിയവും 
യൌസേഫും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരി 
ക്കെ അവര്‍ സഹവസിക്കുന്നതിനു മുമ്പ്‌ അവള്‍ ദൈവാ 
ത്മാവിന്റെ ശക്തി മൂലം ഗര്‍ഭം ധരിച്ചതിനാല്‍ OVE 
ഫ്‌ യേശുവിന്റെ ജഡത്താലുള്ള പിതാവായി പരിഗണി 
ക്കപ്പെടുന്നില്ല. അദ്ദേഹത്തെ യേശുവിന്റെ വളര്‍ത്തുപി 
താവായി കണക്കാക്കപ്പെടുന്നു. യയസേഫും മറി 
യവും ഇരസായേലിന്റെ ചരിത്രത്തില്‍ ഏറ്റവും മഹാ 
നായ രാജാവായിരുന്ന ദാവീദിന്റെ വംശത്തില്‍പ്പെട്ടവ 
നായിരുന്നു. മത്തായിയുടേയും ലുക്കായുടേയും സുവി 
ശേഷങ്ങളില്‍ യേശുവിന്റെ വംശാവലി രേഖപ്പെടുത്തി 
യിട്ടുണ്ട്‌. മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലി 


യഹൂദജനതയുടെ പൂര്‍വ്വപിതാവായി കരുതപ്പെടുന്ന 


ആദം വരെയുള്ളതാണ്‌. 

ക്രിസ്തീയ കലണ്ടര്‍ പ്രകാരമുള്ള പുണ്യദിനമാ 
ണ്‌ ക്രിസ്തുമസ്‌. യേശുക്രിസ്തുവിന്റെ ജനനമാണ്‌ 
ഈ ദിവസത്തില്‍ അനുസ്മരിക്കുന്നത്‌. ലോകമെമ്പാ 
ടും ഡിസംബര്‍ 25 ആണ്‌ ക്രിസ്തുമസ്‌ ആയി കണക്കാ 
ക്കപ്പെടുന്നത്‌. എന്നാല്‍ ചില ക്രിസ്തീയ സഭകളില്‍ 
മറ്റു ദിവസങ്ങളിലാണ്‌ ഈ ആഘോഷം. ക്രിസ്തീയ 
ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളില്‍ ക്രിസ്തുമസ്‌ ഏറ്റവും പ്ര 
ധാനപ്പെട്ട ആഘോഷമാണ്‌. എന്നാലിന്ന്‌ മിക്ക 
ദേശങ്ങളിലും ഒരു മതവിഭാഗത്തിന്റെ പ്രത്യേക ആ 
ഘോഷം എന്നതിനുമപ്പുറം ക്രിസ്തുമസ്‌ ഏവര്‍ക്കും 
സന്തോഷം പകരുന്ന ആഘോഷമായി മാറിയിട്ടുണ്ട്‌. 
മിക്ക സ്ഥലങ്ങളിലും പരസ്പരം സമ്മാനങ്ങള്‍ കൈമാറാ 
നും ബന്ധങ്ങള്‍ പുതുക്കുവാനുമുള്ള ഒരവസരമായിട്ടാ 
ണ്‌ ഈ ദിവസം കണക്കാക്കപ്പെടുന്നത്‌. ഈ ക്രിസ്തുമ 
സ്‌ നമുക്കും സന്തോഷത്തിന്റേയും സ്നേഹം പങ്കുവ 


യ്ക്കുന്നതിന്റേയും ഒരു അനുഭവമായി മാറട്ടെ. 


29 
-W A 4 


v.malankaralibrary.com alB(ol(fd(Do E 5 


തയ്യാറാക്കിയത്‌ : ദിവ്യ ആനി തോമസ്‌ 


ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്‌ നല്‍കിയിരിക്കുന്നത്‌. 

ഇത്‌ ഒരു പേപ്പറില്‍ വരച്ച്‌ ശരിയുത്തരങ്ങള്‍ എഴുതി ഫോട്ടോ എടുത്തു അയക്കുക. 
നിങ്ങളുടെ പേര്‍, പഠിക്കുന്ന ക്ലാസ്സ്‌, ഇടവക, വൈദിക ജില്ല എന്നിവ എഴുതാന്‍ മറക്കരുത്‌. 
അയക്കേണ്ട EMAIL ID :- malankarabalantvm@gmail.com 

അവസാന തീയതി : 2022 ജനുവരി 10 


വലത്തോട്ട്‌ 


( 


= 


) യേശുവിന്റെ ജന്മസ്ഥലം 


(2) പരിശുദ്ധ മറിയത്തിന്‌ പ്രത്യക്ഷപ്പെട്ട മാലാഖ 

(3) നീ സ്ത്രീകളില്‍ അനുഗ്രഹീതയാണ്‌ എന്ന്‌ മറിയത്തോട്‌ പറഞ്ഞയാള്‍. 
(4) ആദ്യമായി ക്രിസ്തുമസ്‌ ആഘോഷിച്ച സ്ഥലം 

(5) ക്രിസ്തുമസ്‌ ട്രീ നിര്‍മ്മാണം ആരംഭിച്ച രാജ്യം. 

(6) ആദ്യമായി ക്രിസ്തുമസ്‌ കാര്‍ഡ്‌ നിര്‍മ്മിച്ചയാള്‍ 

(7) സാന്താക്നോസിന്‌ ആ പേര്‍ ലഭിക്കാന്‍ കാരണക്കാരനായ വിശുദ്ധനായ ബിഷപ്പ്‌. 
(8) ക്രിസ്തുമസിന്‌ ഫ്രഞ്ച്‌ ഭാഷയില്‍ പറയുന്ന പേര്‍ 


(9) ക്രിസ്തുമസിന്റെ യഥാര്‍ത്ഥ നാമം. 


താഴോട്ട്‌ 
(9) യേശുവിന്റെ വംശം 


(10) യേശുവിന്റെ സമയത്ത്‌ യുദയായിലെ രാജാവ്‌ 
(11) ദൈവം നമ്മോട്കുടെ എന്നര്‍ത്ഥം വരുന്ന വാക്ക്‌. 
(12) ജനുവരി 6 ന്‌ ക്രിസ്തുമസ്‌ ആഘോഷിക്കുന്ന ക്രിസ്തീയ സഭ 


(12) ഡിസംബര്‍ 25 ക്രിസ്തുമസ്‌ ആഘോഷിക്കുവാന്‍ തീരുമാനിച്ച മാര്‍പാപ്പ. 
കഴിഞ്ഞ ലക്കത്തിലെ ഉത്തരം 


കഴിഞ്ഞ ലക്കത്തിതല രിജടി 


റോഹൻ അലക്‌സ്‌ രാജീവ്‌ 


ഇടവക : പോങ്ങുംമൂട്‌ 
ജില്ല : തിരുവനന്തപുരം 


ലല bide! 


രൂ തു 
7 
caD | ഫി Jed ഒ a സ്‌ 


ന്ന 


[0701771017 


Ez 
സഭ ശ്ലൈഹികമാണ്‌. സഭയിലെ പ്രബോധനങ്ങളും 
വിശ്വാസസത്യങ്ങളും അനുസുതമായി തുടരാന്‍ 
സാധിക്കുന്നത്‌ ശ്ലൈഹിക പാരമ്പര്യം ഉള്ളതിനാലാ 
ണ്‌. ഇപ്പോഴുള്ള സഭയെ അപ്പസ്‌ തോലന്മാരുടെ 
കാലവുമായി ബന്ധിപ്പിക്കുന്നത്‌ സഭയുടെ ശ്ലൈഹി 


കത എന്ന ലക്ഷണമാണ്‌. 


ഫാ. ജോര്‍ജ്ജ്‌ താന്നിമൂട്ടില്‍ 


ri പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക 
എന്നീ 


ത്രിവിധ ധര്‍മ്മങ്ങള്‍ നല്‍കി ക്രിസ്തു 


കുഞ്ഞുമക്കളെ, പന്ത്രണ്ട്‌ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുകയും 
കഴിഞ്ഞ ലക്കത്തില്‍ അച്ചന്‍ പറഞ്ഞത്‌ ഓര്‍ അവരിലൂടെ സഭ സ്ഥാപിക്കുകയും ചെയ്തതായി 
ക്കുന്നുണ്ടോ? തിരുസഭയുടെ നാലു ലക്ഷണങ്ങളില്‍ പുതിയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നു. പിതാവ്‌ 
സഭ ഏകമാണെന്നും സഭ പരിശുദ്ധമാണെന്നുമുള്ള പുത്രനു നല്‍കിയ അധികാരവും ദൌത്യവും ആണ്‌ 
രണ്ട്‌ ലക്ഷണങ്ങള്‍ നാം ചിന്തിച്ചു. ഇനിയും സഭ പുത്രന്‍ അപ്പസ്തോലന്മാര്‍ക്ക്‌ നല്‍കിയത്‌ (യോഹ. 
ശ്ലൈഹികമാണ്‌ എന്നതിനെക്കുറിച്ചാണ്‌ ചിന്തിക്കു 20:22-23). ശ്ലൈഹിക അധികാരം എന്നാല്‍ സുവിശേ 
വാന്‍ പോകുന്നത്‌. ഷം പ്രസംഗിക്കുക (മത്താ. 28:19), പാപമോചനം 
“ശ്ലൈഹികം” എന്ന വാക്ക്‌ ശ്ലീഹാ എന്ന സുറി നല്‍കുക (യോഹ. 20:23), മാമ്മോദീസ നല്‍കുക 

യാനി പദത്തില്‍ നിന്ന്‌ രുപം കൊണ്ടതാണ്‌. “അയയ്ക്ക (മത്താ. 28:19), വി. കുര്‍ബാന അര്‍പ്പിക്കുക (ലൂക്ക 


പ്പെട്ടവന്‍” എന്നതാണ്‌ ഇതിന്റെ അര്‍ത്ഥം. ക്രിസ്തുവി 22: 9), അനുരജ്ഞനത്തിന്റെ ശുശ്രൂഷകരാവുക (2 
ന്റെ പന്ത്രണ്ട്‌ ശിഷ്യന്മാരെ സൂചിപ്പിക്കുന്ന സാങ്കേതിക കോറി. 5:18), കൈവയ്പ്പിലൂടെ സഭയിലെ ശുശ്രൂ 
പദമായാണ്‌ ഈ വാക്ക്‌ സാധാരണ ഉപയോഗിക്കുന്ന ഷാപരമായ അധികാരങ്ങള്‍ കൈമാറ്റം ചെയ്യുക 
ത്‌. തന്മുലം ശ്ലൈഹികം എന്ന പദത്തിലൂടെ സഭ (അപ്പ.6:6) തുടങ്ങിയവയാണ്‌.ഈ അധികാരങ്ങള്‍ 


ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരുമായി ബന്ധപ്പെട്ടി ക്രിസ്തുവിന്റെ കൈവയ്പ്പിലൂടെ പത്രോസിലേയ്‌ 


രിക്കുന്നതാണ്‌ എന്നാണ്‌ അര്‍ത്ഥമാക്കുന്നത്‌. അപ്പസ്‌ ക്കും അവന്റെ പിന്‍ഗാമികളായ മാര്‍പാപ്പമാരിലേയ്‌ 
തോലന്മാര്‍ ആകുന്ന അടിസ്ഥാനത്തിന്മേല്‍ പണിയ ക്കും ശ്ലൈഹിക അധികാരത്തോട്‌ ചേര്‍ന്നിരിക്കുന്ന 
്പെട്ടിരിക്കുന്നതിനാല്‍ ഉത്ഭവത്തിലും, പ്രബോധന അ മെത്രാന്മാരിലേയ്ക്കും വൈദികരിലേയ്ക്കും എത്തി 
ധികാരം ഉള്ളതിനാല്‍ പ്രബോധനത്തിലും, ശ്ലൈഹിക നില്‍ക്കുന്നു. 


അധികാരത്തിന്റെ തുടര്‍ച്ച ഉള്ളതിനാല്‍ പിന്തുടര്‍ച്ചയിലും 
L a ഉലങ്കര oe 19 


കത്തോലിക്കാ തിരുസഭയെ മറ്റ്‌ സഭാ വിഭാഗങ്ങളില്‍ 


നിന്ന്‌ വ്യത്യസ്തമാക്കുന്നത്‌ ഈ ശ്ലൈഹിക പാരമ്പര്യ 
മാണ്‌. ക്രിസ്തുവിന്റെ കൈവയ്പ്പിലൂടെ ലഭിച്ച 
ശ്ലേഹികത അഭംഗുരം കാത്തുസൂക്ഷിക്കപ്പെടുന്നത്‌ 
പരിശുദ്ധ കത്തോലിക്കാ സഭയില്‍ ആണ്‌. നിയമാനു 
സൃതം അധികാരം ഉള്ളവരുടെ കൈവയ്പ്പിലൂടെ 
അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന സഭ മാത്രമേ 
ശുദ്ധസഭ ആകുന്നുള്ളു എന്നും മറ്റ്‌ പാഷണ്ഡതകളും 
വിഘടിത വിഭാഗങ്ങളും അപ്പസ്തോലന്മാരുടെ കാല 
ത്തിനുശേഷം വന്നതാകയാല്‍ അവയ്ക്ക്‌ ആധികാരി 
BOGOV പരിശുദ്ധിയോ ഇല്ല എന്ന്‌ സഭാപിതാവായ 
തെര്‍ത്തുല്യന്‍ സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തു ആദ്യ 


അടിത്തറയും അപ്പസ്തോലന്മാര്‍ രണ്ടാം അടിത്തറയു 


മാണെന്ന്‌ വി. തോമസ്‌ അക്വിനാസ്‌ പറയുന്നു. 


alO(Do 


അനേകായിരം വിഘടിത സഭാ സമൂഹങ്ങള്‍ 
നിലനില്‍ക്കുമ്പോള്‍ യഥാര്‍ത്ഥ സഭയെ തിരിച്ചറി 
യാന്‍ ശ്ലൈഹികത ഏറ്റവും നല്ല ഉപാധിയാണ്‌. 
സഭയുടെ ശ്ലേഹികതയിലുള്ള വിശ്വാസം 
സംരക്ഷിക്കുവാനുള്ള പരിശ്രമം സഭയില്‍ ഉണ്ടാകണം. 
അതിനാല്‍ ശ്ലൈഹിക അധികാരത്തിന്റെ പിന്‍തുടര്‍ 
ച്ചയായ രുപതാധ്യക്ഷനെ അനുസരിക്കുന്നതില്‍ 
വൈദികരും അല്‍മായരും ഒരുപോലെ ശ്രദ്ധിക്ക 
ണം. ശ്ലൈഹികതയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാല്‍ 
കത്തോലിക്കാ സഭയ്ക്ക്‌ അതിന്റെ തനിമ നഷ്ട 
പ്പെട്ടുപോകും. അതിനാല്‍ സഭയിലൂടെ ശ്ലൈഹിക 
പാരമ്പര്യത്തെ തനിമയോടെ നമുക്ക്‌ കാത്തുസുക്ഷി 
ക്കാം. 
മറ്റൊരു വിശ്വാസ സത്യവുമായി അടുത്ത 


ലക്കത്തില്‍ വീണ്ടും കണ്ടുമുട്ടാം. 


"വിയയത്തെ നാം 
Z pu^ അടിത്തറയാക്കി 


Glory to God. It's a beautiful day isn't 
it. Thanking you God for mercy you abundantly 
gifted us all to live in this world. 


| want to share something important 
and something mysterious to all my little 
friends. Let's begin with a guestion: Have you 
ever imagined a Saint on the 21st century ? NO 


uptake going on these years specially our neg- 
ativity. But we have a Saint on this century. 
He is Carlo Acutis. 

He was born in London on the 3rd May 
1991. His family was wealthy and so was 
happy. They wrew settled in Milan as their par- 
ents worked in two different countries. It was 
believed the Carlo's grandfather after death 


ലങ്ക ബാല 21 


LIFE HISTORY 


CiFA MANNIKAROTTU, 
KAITHAPARAMBU 


BLESSED 
CARLO 
ACUTIS 


appeared in his dream asking him for a prayer re- 
quest. . 


Religiously he was attached to Our Mother 
of God and recited frequent rosary . The saints who 
guided him in his young age was St. Dominic Savio 
and St. Francis Assisi. He was worried about his 
friends who parents were about to take divorce. He 
would invite them to his house and make them 
change their opinion. To tell about his computer 
knowledge he was a genius in it. After his education 
he created a platform for prayers online . He made a 
media to evangelize and proclaim gospel s to every- 
one and aimed to do it with his website. The website 
has become a ground where power of miracles 
began to express. People keep on admitting their 
visual experience of their life and salvation that God 


has gifted them. 
- ന 


> 


I ആ RI AS 


Ea. Paw K 
"a TSW noni? 
"Amma RA o 


All the these continued till 2005. In his website 
he once said " The most Eucharistic we receive 
the more we will become like Jesus, so that on 
this earth we will have foretaste on Heaven" 
Carlo was admitted hospital . The seriousness 
of his health was severe . When the doctor 
asked him how his pain was he replied " There 
are people who suffer much more than me " 
These words marks the depth of his love on 
Jesus. 

He died on 12 October 2006 at 6.45 am and 
was buried in Assisi in accordance with his 
wish. He loved Assisi. There was traveling exhi- 
bition for his miracle site in his honour. It has 
since travelled to dozens in different countries 
across continents. 

On 13th May he was entitled as servant of God 
. The beatification was postponed because of 
Covid 19. 


memo ബാലന 22 


SEN CI LIFE HISTORY 


This coming year we are going to welcome a 
new saint Carlo. 

My dear gems of God. This world 
covered with negativity and only propose of 
sins. Not just because of our age it's just the 
thought that make us feel worse. People who 
wish to see mighty source of Lord they will 
surely pray like a person who has the capacity 
to move mountains . As gospel says "Faith can 
mountains" Let us pray for a better future , a 
better life, a better destination in life. The track 
to the final destination should not be evacuat- 
ed . Let us regain the bliss of God and learn to 
pray like Carlo. Let's also tell Carlo to guide us 
and show us the true path of salvation and 
evangelization. 

Let's pray, Oh God bless us children and teach 


"802609900980 എന്റെ പ്രിയ 
കൂട്ടുകാരൻ. 


ദിവ്യകാരുണ്യം എന്റെ 
രക്തികേന്ദ്രവും” 


വാഴ്ത്തപ്പെട്ട കാരഃലാ അക്യൂട്ടീസ്‌ 


. m (1 


മല്ഷാനച്ചോ, പഠനത്തില്‍ 
മാത്രമല്ല ഫുട്ബോള്‍ കളിയിലും 
| ഗീവര്‍ഗീസ്‌ തന്നെ ഒന്നാമന്‍, 


ഹൈസ്‌കൂള്‍ 

വിദ്യാഭ്യാസം പൂര്‍ത്തി 
യായ ഉടനെ 1900 

ജനുവരി 9 ന്‌ 
മാവേലിക്കര പുതിയ 
കാവ്‌ പള്ളിയില്‍ വച്ച്‌ 
പി, ടി. ഗീവര്‍റ്റീസിന്‌ 
ശെമമാശ്നന്‍പട്ടം ലഭിച്ചു. 


> 
ED 
D 
2 Dr 
7 


Dd 


«a 
v) 


mea 23 - 


വി(രകഥ 


ഉണ്ണി അമ്മയമ്പലം 


പ്രത്യേകം ശ്രദ്ധിക്കണം. 

ഈ കുട്ടിയില്‍ നമ്മുടെ 
സഭയ്ക്ക്‌ വളരെ 
പ്രതീക്ഷയുണ്ട്‌. 


> 


sig 


sa 


ചിന്രക്ഥു 


തുടര്‍ന്ന്‌ കോട്ട 
കോളേജില്‍ ചേര്‍ന്നു പഠനം 


ആരംഭിച്ചു. ശെമാശ്ലാ.... ശെമ്മാശാ.... 


ഒരു കാര്യത്തില്‍ ശ്രദ്ധ cem 
മരിച്ചാല്‍ അതില്‍ ലയിച്ചിരിക്കുക 
6922990] സ്വഭാവമായിരുന്നു. 


= se 
ഈ സ്വഭാവം ജീവിതാവസാനം 

വരെ ഉണ്ടാകാന്‍ അങ്ങെനിക്കു 
വേണടിപ്രാര്‍ത്ഥിക്കണം. 


im | 
= ഇത്ര ഏകാഗ്രതയോടു കുടെ പഠിക്കുന്ന 


BN. ഒരുവനെ എന്റെ ആയുസ്സില്‍ ഞാന്‍ 4.7 
വ കിട്ടില്ല. ദൈവത്തിന്റെ കുഞ്ഞാ my. E 
b. a 


E 
h, 
1 


. 
i 
4 


T 
f 
? 
I 


V 
ku 


T d തടു നം 
Tes — YF tr 


മറിയം ദൈവമാതാവല്ല. മനുഷ്‌ 
— i = — mo യേരുവിഒ അമുയാണ്‌. 
L പതിനാറാം MI പോര്‍ട്ടുറീസുകാര്‍  * ഈ നെസ്തോറിയന്‍ വിഭ്വാ 
ga —— — കേരളത്തില്‍ ആധിപത്യമുറഷിക്കുന്നതുവരെ | സത്തെ നിഷേധിച്ച sont 
: € ഇവിടെ സഭയില്‍ നെസ്തോറിയന്‍ പ്രബന്ധം വളരെ നന്നാ f 
പിന്നീട്‌ ഗീവര്‍ഗീസ്‌ 9922000! NAM ഉണ്ടായിരുന്നു എന്ന വാദത്തെ | mame 


മദ്രാസ്‌ ക്രിസ്ത്യന്‍ കോളേജില്‍ 
ഉപരിപഠനത്തിന്‌ ചേര്‍ന്നു. 692000900 പൊളിച്ചു. 


ഉന്ത്യാചരിത്രവും ധനതത്വ 7 / 
ശാസ്ത്രവുമായിരുന്നു / 
AAMA പ്രധാന പഠന 
> വിഷയങ്ങള്‍. MEJ മാര്‍ക്കോടെ 
ബി.എ പാസ്റ്റായി. തുടര്‍ന്ന്‌ 
എം എയ്ക്ക്‌ ചേര്‍ന്നു, 
എം.എക്കു 
പഠിച്ചുകൊണിരുന്നഷോള്‍ 
ദിവസേന 18 മണിക്കൂര്‍ 
പഠനത്തിനായി 
ചെലവഴിച്ചിരുന്നു. 
ഒരു ദിവസം. 


— 
> 


mits d 


എപാതാലിഞ്ഞാനാ 


തയ്യാറാക്കിയത്‌ : സി. അഞ്ജന ഡിഎം. 


ആരാധന ക്രമവത്സരത്തിലെ ആദ്യത്തെ കാലം? 
വചനിപ്പുകാലം (സൂബോറൊ) 
വചനിപ്പുകാലത്ത്‌ ആചരിക്കുന്ന നോമ്പ്‌? 
25 നോമ്പ്‌ 
‘WOB? എന്ന വാക്കിന്റെ അര്‍ത്ഥം? 
കര്‍ത്താവിന്റെ ജനനം(കിസ്തുമസ്‌) 
യേശു ജനിച്ച്‌ എത്ര ദിവസം കഴിഞ്ഞാണ്‌ പേരിട്ടത്‌? 
എട്ട 
യേശുവിന്‌ പൊന്നും കുന്തിരിക്കവും മീറയും 
കാഴ്ചയര്‍പ്പിച്ചതാരാണ്‌ ? 
ജ്ഞാനികള്‍ 
1642 ക്രിസ്തുമസ്‌ ദിനത്തില്‍ ജനിച്ച ഇംഗ്ലീഷ്‌ 
ശാസ്ത്രജ്ഞന്‍ ആരാണ്‌? 
ഐസക്‌ ന്യൂട്ടന്‍ 
ആദ്യമായി ക്രിസ്തുമസ്‌ ആഘോഷിച്ചത്‌ എന്നാണെന്ന്‌ 
പറയപ്പെടുന്നു? 
എ.ഡി 336, ഡിസംബര്‍ 25 (റോം) 
ഡിസംബര്‍ 25 ക്രിസ്തുമസ്‌ ദിനമായി ആഘോഷിക്കാന്‍ 
തീരുമാനിച്ചത്‌ ആരാണ്‌? 
ജൂലിയസ്‌ ഒന്നാമന്‍ മാര്‍പാപ്പ 
ക്രിസ്തുമസ്‌ ട്രീ നിര്‍മ്മിക്കുന്നത്‌ ഏത്‌ രാജ്യത്താണ്‌ 
ആരംഭിച്ചത്‌ ? 
ജര്‍മ്മനി 
കാര്‍ട്ടൂണ്‍ സാന്താക്ലോസിന്റെ സൃഷ്ടാവ്‌ ആരാണ്‌? 
തോമസ്‌ നാസ്റ്റ്‌ 


mE tye rv mr s s 


10,12 ക്ലാസ്സുകളിലെ വാര്‍ഷിക പരീക്ഷ രജിസ്ട്രേഷന്‍ 


10,12 ക്ലാസ്സുകളിലെ വാര്‍ഷിക പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷന്‍ 
ഡിസംബര്‍ 30 ന്‌ അവസാ നിക്കുകയാണ്‌. ഇനിയും രജിസ്റ്റര്‍ ചെയ്യുവാന്‍ 
ആരെങ്കിലും ഉണ്ടെങ്കില്‍ ജനുവരി 6 നു മുമ്പ രജിസ്റ്റര്‍ ചെയ്യേണ്ടതാണ്‌, 


അനുമോദന സമ്മേളനവും സമ്മാനദാനവും 


2020-21 വര്‍ഷത്തില്‍ 10,12 ക്ലാസ്സില്‍ A* കിട്ടിയ മുഴുവന്‍ കുട്ടിക 
ളേയും, അദ്ധ്യാപകരുടേയും കുട്ടികളുടേയും ഡയറിക്ക്‌ 1,2,3 സ്ഥാനം കി 
ട്ടിയവരേയും, ഓണ്‍ലൈന്‍ സാന്‍ജോസ്‌ മത്സരങ്ങളിലും മലങ്കര ബാലന്‍ 
പദ്പപശ്നത്തിലും സമ്മാനാര്‍ഹരായവരേയും അനുമോദിക്കുവാനും സമ്മാ 
നങ്ങള്‍ വിതരണം ചെയ്യുന്നതിനുമായി 2021 ഡിസംബര്‍ 11-90 തീയതി 
ശനിയാഴ്ച രാവിലെ 10 മണിക്ക്‌ സെന്റ്‌ മേരീസ്‌ ഹയര്‍ സെക്കണ്ടറി സ്കൂള്‍ 
ഓഡിറ്റോറിയത്തില്‍ വച്ച്‌ മീറ്റിംഗ്‌ നടത്തപ്പെട്ടു. സഭയുടെ തലവനും പി 
താവുമായ അത്യഭിവന്ദ്യ മോറാന്‍ മോര്‍ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ 
ക്ലീമീസ്‌ കാതോലിക്കാബാവ പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്യു 
കയും ആശംസകള്‍ അര്‍പ്പിച്ച്‌ സംസാരിക്കുകയും വിജയികളായവര്‍ക്കുള്ള 
സമ്മാനങ്ങള്‍ വിതരണം ചെയ്യുകയും ചെയ്തു. മേജര്‍ അതിഭദ്രാസന 
വികാരി ജനറല്‍ വന്ദ്യ മോണ്‍. ഡോ. വര്‍ക്കി ആറ്റുപുറത്ത്‌ സമ്മേളന 
ത്തില്‍ ആശംസകള്‍ അര്‍പ്പിച്ചു. 2018- 2021 കാലയളവില്‍ അതിഭ്രാസന 
മതബോധന കാര്യാലയത്തിന്റെ ഡയറക്ടര്‍ ആയിരുന്ന റവ. ഫാ. ഡാനി 
യേല്‍ കുളങ്ങരയ്ക്ക്‌ പ്രസ്തുത സമ്മേളനത്തില്‍ ഈപചാരികമായ യാത്ര 
യയപ്പു നല്‍കി. വിശ്വാസപരിശീലന കാര്യാലയ ഡയറക്ടര്‍ റവ. ഫാ. 
ജോണ്‍സണ്‍ പുതുപ്പറമ്പില്‍ സ്വാഗതവും എക്‌സിക്യൂട്ടീവ്‌ കമ്മിറ്റി അംഗം 
ഡോ. ജയിംസ്‌ റ്റി ജോസഫ്‌ നന്ദിയും പറഞ്ഞു. നെടുമങ്ങാട്‌ വൈദികജില്ല 
സസ്കൂള്‍ ഡയറക്ടര്‍ റവ. ഫാ. അരുണ്‍ ഏറത്തിന്റെ നേതൃത്വത്തില്‍ 
Praise 8 Worship നടത്തപ്പെട്ടു. പ്രസ്തുത മീറ്റിംഗില്‍ നെടുമങ്ങാട്‌ വൈദി 
കജില്ല വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌ 
ചാരിറ്റി ഫണ്ട്‌ അതൃഭിവന്ദ്യ കാതോലിക്കാ ബാവായെ വൈദിക ജില്ലാ ഭാര 
വാഹികള്‍ ഏല്‍പ്പിച്ചു. 


nema ബാല൯ 26 


(T02008699(10 


അധ്യാപക വിദ്യാര്‍ത്ഥി മത്സരം 


വി. യസേഫ്‌ പിതാവിന്റെ വര്‍ഷാചരണത്തോടനുബന്ധിച്ച്‌ 4 ഗ്രൂപ്പുകളായി തിരിച്ച്‌ 


അധ്യാപകര്‍ക്കും വിദ്യാര്‍ത്ഥികള്‍ക്കുമായി നടത്തിയ ചിത്രരചനാ മത്സരങ്ങളില്‍ 


അതിരുപതാ തലത്തില്‍ സമ്മാനാര്‍ഹരായ കുട്ടികളുടേയും അധ്യാപകരുടേയും 


ലിസ്റ്റ്‌ ചുവടെ ചേര്‍ക്കുന്നു. 


സാന്‍ജോസ്‌ 4 
ഫാന്‍സി ഡ്രസ്സ്‌ (ജൂനിയര്‍) 


1" - അരോമിയ സാബു, മൈലം ഈസ്റ്റ്‌ കുര, കൊട്ടാരക്കര 
2" _ ജെബിന്‍ ജെയ്‌ തോമസ്‌, പൊടിയാട്ടുവിള, ആയൂര്‍ 


3" c ആന്‍സ്ഥറ്റ്‌, മഞ്ഞമല, കഴക്കൂട്ടം 


ബൈബിള്‍ ക്വിസ്‌ (ഇന്റര്‍മീഡിയറ്റ്‌) 


1". - അല്‍ഫോന്‍സ്‌ ബി സാം, കൊടുമണ്‍, അടൂര്‍ 
2" - ജൊഹാൻ തോമസ്‌, പൊങ്ങുംമുട്‌, തിരുവനന്തപുരം 


39 _ ആല്‍ബി സാം, മുണ്ടേല, നെടുമങ്ങാട്‌ 


ബൈബിള്‍ ക്വിസ്‌ (സീനിയര്‍) 


]* - ജൂലിറ്റ്‌ ബി സാം, കൊടുമണ്‍, അടൂര്‍ 
2" _ അലീന എസ്‌ മാത്യു, നിലമേല്‍, കിളിമാനൂര്‍ 


3% . അബന്‍ ജോസ്‌, വേറ്റിനാട്‌, നെടുമങ്ങാട്‌ 


ബൈബിള്‍ ക്വിസ്‌ (ടീച്ചേഴ്‌സ്‌) 


]* - സിജി ബിനു, കൊടുമണ്‍, അടൂര്‍ 
2" _ മെറില്‍ മാത്യു, ചെറുകടവ്‌, പുനലൂര്‍ 


39 _ സിനി മാത്യു, ചെറുകടവ്‌, പുനലൂര്‍ 


MAb BOT 27 


www.malankaralibrary.com 


(GlaiienaRMNIJo NU2AAMBAMNI Jo 
ക്യാഉറകണ്ണിലൂടെ s 


UE 
v. 7.9 ക്‌ ട്‌ tal 
Toa d o nuam uada snm o n 


noise 


f. ! 
e Lbs 


PUBLISHED BY  CATECHETICAL APOSTOLATE 
MAJOR ARCHDIOCESE OF TRIVANDUM 
SAMUNNAYA PASTORAL CENTER, PATTOM 


